O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 02 


Tuesday , 02th November 2021 


1197 തുലാം 17 


1943 കാർത്തികം 11 


17th Thulam 1197 


11th Karthika 1943 


വാല്യം 10 


നമ്പർ 


43 


Vol . X 


No. 


Part III 


APJ Abdul Kalam Technological University 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


1 


എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവ്വകലാശാല 


ഭരണ വിഭാഗം ( എ ) സെക്ഷൻ 


വിജ്ഞാപനം 


യു . ഒ . നമ്പർ . KTU / a / 33 / 2016 


തീയതി : 17-8-2021 


2015 - ലെ എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല 
ആക്ടിലെ ( 2015 - ലെ 17 ) 48 - ആം വകുപ്പ് അനുശാസിക്കുന്ന പ്രകാരം 2020 - ലെ എ . പി . ജെ . 
അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ ആദ്യ സ്റ്റാറ്റ്യൂട്ടുകൾ ഭേദഗതി 
ചെയ്ത് ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


വ 


പ്രസ്തുത ഭേദഗതികൾക്ക് 43 -ാം വകുപ്പ് ( 3 ) -ആം ഉപവകുപ്പ് ( vi ) - ആം ഖണ്ഡ 
പ്രകാരം ബഹുഃ ചാൻസലർ 2021 ജൂലൈ മാസം 23 -ാം തീയതി അനുമതി നൽകി . 


ഡോ . എ . പ്രവീൺ , 
രജിസ്ട്രാർ 


* This is a computer system ( Digital File ) generated letter . Hence there is no need for a physical 

signature . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


2021 ലെ 1 - ::ം ഭേദഗതി സ്റ്റാറ്റ്യൂട്ട് 


2020 - ലെ എ.പി.ജെ. അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ 

ആദ്യ സ്റ്റാറ്റ്യൂട്ടുകളുടെ ഭേദഗതി 


എ . പി . 


പീഠിക : -2015 - ലെ 

ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര 
സർവകലാശാല ആക്ടിന്റെ ( 2015 - ലെ 17 ) 43 - ആം വകുപ്പ് ( 2 ) -ആം ഉപവകുപ്പിലെ 
അധികാരങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് സർവ്വകലാശാലയുടെ 

ബോർഡ് ഓഫ് 
ഗവേർണേഴ്സ് 2020 ലെ എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര 
സർവകലാശാലയിലെ ആദ്യ സ്റ്റാറ്റ്യൂട്ടുകൾ ഇതിനാൽ ഭേദഗതി ചെയ്യുന്നു . 


ചുരുക്കപ്പേരും പ്രാരംഭവും.- ( 1 ) ഈ സ്റ്റാറ്റ്യൂട്ടുകൾക്ക് 2021 - ലെ എ . പി . ജെ . 
അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ ആദ്യ സ്റ്റാറ്റ്യൂട്ടുകളുടെ 1 - ആം 
ഭേദഗതി സ്റ്റാറ്റ്യൂട്ടുകൾ എന്ന പേര് പറയാം . 

( 2 ) ഇത് 2020 ഓഗസ്റ്റ് മാസം 5 - ആം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ് . 


ഭേദഗതികൾ 


കോളം നമ്പർ 2 - ൽ പറഞ്ഞിരിക്കുന്ന ആദ്യ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥക്ക് നേർക്ക് 
3 - ആം കോളത്തിൽ സ്റ്റാറ്റ്യൂട്ടുകൾക്ക് 4 - :::ം കോളത്തിൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതി 
വരുത്തുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


3 


1 


ക്രമ 
നമ്പർ 


1 


2 3 

4 
ആദ്യ സ്റ്റാറ്റ്യൂട്ടിലെ നിലവിലെ വ്യവസ്ഥ 

ഭേദഗതി 
വ്യവസ്ഥ നമ്പർ 

' ആറ് മാസത്തിനുള്ളിൽ ' 
ഡീൻ ( അക്കാദമികം ) ന്റെ പ്രത്യേക ചുമതല 

എന്നീ 
അദ്ധ്യായം 2 
സ്റ്റാറ്റ്യൂട്ട് 30 സിൻക്കേറ്റിന്റെ 

വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
അംഗീകാരത്തോടുകൂടി 
അക്കാദമിക 

മാസത്തിനുള്ളിൽ ' എന്നീ 
കൗൺസിൽ 

വാക്കുകൾ 
പുറപ്പെടുവിക്കുന്ന 

ചേർക്കേണ്ടതാണ് . 
മാർഗ്ഗരേഖകളുടെ അടിസ്ഥാനത്തിൽ 

ഒാരോ 
അക്കാദമിക വർഷവും ആരംഭിക്കുന്നതിനു മുൻപ് 
അക്കാദമിക കലണ്ടർ തയ്യാറാക്കാനുള്ള ചുമതല 
ഡീൻ ( അക്കാദമികം ) നായിരിക്കുന്നതാണ് . ഈ 
സ്റ്റാറ്റ്യൂട്ടുകൾ നിലവിൽ വന്ന് ആറ് 
മാസത്തിനുള്ളിൽ സിൻഡിക്കേറ്റിന്റെ അംഗീകാര 

ത്തോടും അക്കാദമിക സമിതി നിർദേശിക്കുന്ന 
മാർഗ്ഗരേഖയുടെ അടിസ്ഥാനത്തിലും ഡീൻ 
( അക്കാദമികം ) അക്കാദമിക 

മാന്വൽ 
തയ്യാറാക്കേണ്ടതാണ് . പ്രസ്തുത അക്കാദമിക് 
മാന്വൽ ആവശ്യാനുസരണം 

പരിഷ്കരിക്കുക , 
കൂട്ടിച്ചേർക്കുക , മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയവ 
ഡീൻ ( അക്കാദമികം ) ന്റെ ചുമതലയായിരി 
ക്കുന്നതാണ് . 


2 


അദ്ധ്യായം 2 
സ്റ്റാറ്റ്യൂട്ട് 32 


ഡീൻ ( ഗവേഷണം ) 

-ന്റെ പ്രത്യേക ചുമതല- | ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
സിൻഡിക്കേറ്റിന്റെ അംഗീകാരത്തോടുകൂടി വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
ഗവേഷണ കൗൺസിൽ പുറപ്പെടുവിക്കുന്ന മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
മാർഗ്ഗരേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ | ചേർക്കേണ്ടതാണ് . 
സ്റ്റാറ്റ്യൂട്ടുകൾ 

നിലവിൽ വന്ന് ആറ് 
മാസത്തിനുള്ളിൽ ഡീൻ ( ഗവേഷണം ) റിസർച്ച് 
മാന്വൽ തയ്യാറാക്കേണ്ടതാണ് . പ്രസ്തുത റിസർച്ച് 
മാന്വൽ ആവശ്യാനുസരണം പരിഷ്കരിക്കുക , 
കൂട്ടിച്ചേർക്കുക , മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയവ 
ഡീൻ ( ഗവേഷണം ) 

-ന്റെ 

ചുമതലയായിരി 
ക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


I 


3 


അദ്ധ്യായം 2 
സ്റ്റാറ്റ്യൂട്ട് 53 


രജിസ്ട്രാറുടെ പ്രത്യേക ചുമതല - ആക്റ്റിൻ ' ആറ് മാസത്തിനകം ' എന്നീ വാക്കുകൾക്ക് 
കീഴിലോ സ്റ്റാറ്റ്യൂട്ടുകളിൻ കീഴിലോ രൂപീകൃതമായ പകരം ' ഒരു വർഷം ആറ് മാസത്തിനകം ' 
ഏതൊരു നിലയത്തിലും തിരഞ്ഞെടുപ്പ് വഴി | എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 
നികത്തേണ്ട ഒഴിവോ ഒഴിവുകളോ ഉണ്ടെങ്കിൽ 
ആക്റ്റിലെയും സ്റ്റാറ്റ്യൂട്ടുകളിലെയും വ്യവസ്ഥ 
കൾക്ക് വിധേയമായി അതത് നികായത്തിന്റെ 
തിരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് ഒരു മാന്വൽ ഈ 
സ്റ്റാറ്റ്യൂട്ടുകളുടെയും ആരംഭ തീയതി മുതൽ ആറ് 
മാസത്തിനകം സിൻഡിക്കേറ്റിന്റെ അംഗീകാര 
ത്തോടെ രജിസ്ട്രാർ പ്രസിദ്ധീകരിക്കേണ്ടതാണ് . 


4 . 


അദ്ധ്യായം 2 
സ്റ്റാറ്റ്യൂട്ട് 69 


ഫൈനാൻസ് ഓഫീസറുടെ പ്രത്യേക ചുമതല ഈ ' ആറ് മാസത്തിനകം ' എന്നീ വാക്കുകൾക്ക് 
സ്റ്റാറ്റ്യൂട്ടുകളുടെ ആരംഭ തീയതി മുതൽ ആറ് പകരം ' ഒരു വർഷം ആറ് മാസത്തിനകം 
മാസത്തിനകം , സിൻഡിക്കേറ്റ് 

അംഗീകാരിച്ച എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 
ഫിനാൻസ് കമ്മിറ്റിയുടെ മാർഗ്ഗരേഖകൾ 
അനുസരിച്ച് ഫൈനാൻസ് ഓഫീസർ 

ഒരു 
ഫിനാൻസ് മാന്വൽ തയ്യാറാക്കേണ്ടതാണ് . 


5 


അദ്ധ്യായം 2 
സ്റ്റാറ്റ്യൂട്ട് 79 


പരീക്ഷാ മാനൽ തയ്യാറാക്കാനുള്ള പരീക്ഷാ | ' ആറ് മാസത്തിനകം ' എന്നീ വാക്കുകൾക്ക് 
കൺട്രോളറുടെ പ്രത്യേക ചുമതല -ഈ സ്റ്റാറ്റ്യൂട്ടു പകരം ' ഒരു വർഷം ആറ് മാസത്തിനകം 
കളുടെ ആരംഭ തീയതി മുതൽ ആറ് മാസത്തിനകം , എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 
സിന്ഡിക്കേറ്റിന്റെ അംഗീകാര 

ാടെ 
അക്കാദമിക സമിതിയുടെ നിർദേശത്തിന്റെ 
അടിസ്ഥാനത്തിൽ പരീക്ഷാ കൺട്രോളർ ഒരു 
പരീക്ഷാ മാന്വൽ പ്രസിദ്ധീകരി ക്കേണ്ടതാണ് . 


6 


6 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 1 ഉപ 
സ്റ്റാറ്റ്യൂട്ട് 3 


സർവ്വകലാശാലയിൽ നാളിതുവരെ ഇ- ' ആറ് മാസത്തിനകം ' എന്നീ വാക്കുകൾക്ക് 
ഗവേർണൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ പകരം ' ഒരു വർഷം ആറ് മാസത്തിനകം ' 
പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേക | എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 
വ്യവസ്ഥ - സർവ്വകലാശാല സ്ഥാപിതമായ നാൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


5 


7 


ഈ 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 1 ഉപ 

1 
സ്റ്റാറ്റ്യൂട്ട് 4 ( 1 ) 


മുതൽ സർവ്വകലാശാലയിൽ ഇ- ഗവേർണൻ 
സുമായി ബന്ധപ്പെട്ട് സർവ്വകലാശാലാ ഫണ്ട് 
ഉപയോഗിച്ച് വാങ്ങിയതും കൊടുത്തതും 
നിലനിർത്തിയതുമായ എല്ലാ ഹാർഡ് വെയറുകളും , 
സോഫ്റ്റ് വെയറുകളും , നൽകിയ സേവനങ്ങളും 

ഫൈനാൻസ് ഓഫീസറുമായി കൂടിയാലോചിച്ച് ഇ 
ഗവേര്ൻസ് കമ്മിറ്റിയോ ഇ - ഗവേർണൻസ് 
കമ്മിറ്റി ഈ ആവശ്യത്തിലേക്ക് രൂപീകരിക്കുന്ന ഒരു 
സമിതിയോ , ഈ സ്റ്റാറ്റ്യൂട്ടുകൾക്ക് അനുയോജ്യ 
മായ രീതിയിലാണോ നടത്തിയിരിക്കുന്നത് എന്ന് 
പഠിക്കേണ്ടതും ഈ സ്റ്റാറ്റ്യൂട്ട് നിലവിൽ വന്ന് ആറ് 
മാസത്തിനകം സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് 
നൽകേണ്ടതുമാണ് . 
സർവ്വകലാശാലയിൽ ഗവേർണൻസുമായി | ' ആറ് മാസത്തിനകം ' എന്നീ വാക്കുകൾക്ക് 
ബന്ധപ്പെട്ട ജോലികളെ സംബന്ധിച്ചുള്ള പ്രത്യേക പകരം ' ഒരു വർഷം ആറ് മാസത്തിനകം 
വ്യവസ്ഥ - ( 1 ) സർവ്വകലാശാലയിൽ നടപ്പാക്കുന്ന എന്നീ വാക്കുകൾ ചേർക്കേണ്ടതാണ് . 
ഇ- ഗവേർണൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ 
നടപടി 

ക്രമങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു 
ഈ- ഗവേർണൻസ് പ്രൊക്യുർമെൻറ് 

പ്രൊക്യുർമെൻറ് ആൻഡ് 
സർവ്വീസ് മാന്വൽ ഈ സ്റ്റാറ്റ്യൂട്ടുകൾ നിലവിൽ വന്ന് 
ആറ് മാസത്തിനകം സർവ്വകലാശാലയുടെ ഐ . റ്റി . 
വിഭാഗത്തിന്റെ ചുമതലയുള്ള ഓഫീസർ 
തയ്യാറാക്കേണ്ടതും ഇ- ഗവേർണൻസ് കമ്മിറ്റിയുടെ 
അംഗീകാരത്തോടെ 

സിൻഡിക്കേറ്റിന് 
സമർപ്പിക്കേണ്ടതുമാണ് . 
സർവ്വകലാശാല യൂണിയന്റെ രൂപീകരണവും | ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
കാലാവധിയും - സർവ്വകലാശാലയിലെ പഠന | വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
വകുപ്പുകൾ , സർവ്വകലാശാലയുമായി അഫിലിയേറ്റ് മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
ചെയ്ത കോളേജുകൾ , സ്ഥാപനങ്ങൾ , സ്വയംഭരണ ചേർക്കേണ്ടതാണ് . 
കോളേജുകൾ , അനുബന്ധ കോളേജുകൾ , 
അക്കാദമിക സ്വയംഭരണം നൽകിയ കോളേജുകൾ 


8 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 2 
ഉപ സ്റ്റാറ്റ്യൂട്ട് 1 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part III 


എന്നിവ യിലും തെരഞ്ഞെടുക്കപെട്ട വിദ്യാർഥികൾ 
അടങ്ങുന്ന ഒരു സർവ്വകലാശാല യൂണിയൻ 
സർവ്വകലാശാലയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് . ഈ 
സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ വന്ന് ആറ് 
മാസത്തിനുള്ളിൽ സർവ്വകലാശാല യൂണിയൻ 
രൂപീകരിക്കേണ്ടതാണ് . 


9 


അദ്ധ്യായം 4 

സ്റ്റാറ്റ്യൂട്ട് 3 
ഉപ സ്റ്റാറ്റ്യൂട്ട് 1 ( 1 ) 


10 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 3 ഉപ് 
സ്റ്റാറ്റ്യൂട്ട് 4 


പോർട്സ് കൗൺസിലിന്റെ രൂപീകരണം , ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
കാലാവധി . യോഗങ്ങളുടെ നടത്തിപ്പ്- ( 1 ) വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
സർവ്വകലാശാല സ്പോർട്സ് കൗൺസിലിന് ഒരു മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
ജനറൽ കൗൺസിലും ഒരു എക്സിക്യൂട്ടീവ് ചേർക്കേണ്ടതാണ് . 
കൗൺസിലും ഉണ്ടായിരിക്കുന്നതാണ് . ഈ 
സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ വന്ന് 

ആറ് 
മാസത്തിനുള്ളിൽ സർവ്വകലാശാല സ്പോർട്സ് 
കൗൺസിലിന് രൂപീകരിക്കേണ്ടതാണ് . 
സർവ്വകലാശാല സ്പോർട്സ് കോർഡിനേറ്ററുടെ ' ആറ് മാസത്തിനുള്ളിൽ ' 

എന്നീ 
പ്രത്യേക ചുമതല -ഈ സ്റ്റാറ്റ്യൂട്ട് നിലവിൽ വന്ന് വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
ആറ് മാസത്തിനുള്ളിൽ സർവ്വകലാശാല മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 

സ്പോർട്സ് കോർഡിനേറ്റർ ഈ സ്റ്റാറ്റ്യൂട്ടുകളിൽ ചേർക്കേണ്ടതാണ് . 
വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം ഒരു സ്പോർട്സ് 
മാന്വൽ തയ്യാറാക്കേണ്ടതും അത് എക്സിക്യൂട്ടീവ് 
കൗൺസിലിന് 

സമർപ്പിക്കേണ്ടതും 
സിൻഡിക്കേറ്റിന്റെ അംഗീകാരത്തോടു കൂടി 
പ്രസിദ്ധീകരിക്കേണ്ടതുമാണ് . 


11 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 4 


ഗവേർണിംഗ് ബോഡി -സർവ്വകലാശാലയിലെ ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
എല്ലാ സ്കൂളുകൾക്കും കൂടി ചേർന്നും , വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
അഫിലിയേറ്റ് ചെയ്ത 

കോളേജുകൾ , മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
സ്ഥാപനങ്ങൾ , സ്വയംഭരണ കോളേജുകൾ , | ചേർക്കേണ്ടതാണ് . 
അനുബന്ധ കോളേജുകൾ , അക്കാദമിക 
സ്വയംഭരണം നൽകിയ കോളേജുകൾ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


7 


എന്നിവയിലും സർവ്വകലാശാല ബോർഡ് ഓഫ് 
ഗവർണേഴ്സ് നിശ്ചയിക്കുന്ന മറ്റ് അക്കാദമിക 
സ്ഥാപനങ്ങളിലും ഒരു 

ഗവേർണിംഗ് 

ബോഡി 
ഉണ്ടായിരിക്കേണ്ടതാണ് . 

ഈ 

സ്റ്റാറ്റ്യൂട്ടുകൾ 
പ്രാബല്യത്തിൽ വന്ന് ആറ് മാസത്തിനുള്ളിൽ 
ഗവേർണിംഗ് ബോഡി രൂപീകരിക്കേണ്ടതും 
രൂപീകരിച്ച വിവരം സർവ്വകലാശാലയ 
അറിയിക്കേണ്ടതാണ് . 


12 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 5 


കോളേജ് കൗൺസിൽ - സർവ്വകലാശാലയുമായി | ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
അഫിലിയേറ്റ് ചെയ്ത 

കോളേജുകൾ , വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
സ്ഥാപനങ്ങൾ , സ്വയംഭരണ കോളേജുകൾ , | മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
അനുബന്ധ കോളേജുകൾ , അക്കാദമിക ചേർക്കേണ്ടതാണ് . 
സ്വയംഭരണ കോളേജുകൾ , എന്നിവയിലും 
സർവ്വകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് 
നിശ്ചയിക്കുന്ന മറ്റ് അക്കാദമിക സ്ഥാപനങ്ങളിലും 
ഒരു കോളേജ് കൗൺസിൽ രൂപീകരിക്കേണ്ടതാണ് . 
വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന 
പ്രസ്തുത കോളേജ് കൗൺസിൽ അല്ലെങ്കിൽ 
നികായം കോളേജിനെ അല്ലെങ്കിൽ 
സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ 
വിഷയങ്ങളിലും പ്രിൻസിപ്പലിനെയോ സ്ഥാപന 
മേധാവിയെയോ ഉപദേശിക്കുകയോ , 

നിർദേശം 
നൽകുകയോ ചെയ്യേണ്ടതാണ് . ഈ സ്റ്റാറ്റ്യൂട്ടുകൾ 
പ്രാബല്യത്തിൽ വന്ന് ആറ് മാസത്തിനുള്ളിൽ 
കോളേജ് കൗൺസിൽ രൂപീകരിക്കേണ്ടതും 
രൂപീകരിച്ച വിവരം സർവ്വകലാശാലയെ 
അറിയിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8 


KERALA GAZETTE 


Part III 


I 


13 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 6 


14 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 7 


കോളേജ് യൂണിയൻ - സർവ്വകലാശാലയുമായി ' ആറ് മാസത്തിനുള്ളിൽ ' 

എന്നീ 
അഫിലിയേറ്റ് ചെയ്ത 

കോളേജുകൾ , വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
സ്ഥാപനങ്ങൾ , 

സ്വയംഭരണ കോളേജുകൾ , | മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
അനുബന്ധ കോളേജുകൾ , അക്കാദമിക ചേർക്കേണ്ടതാണ് . 
സ്വയംഭരണ കോളേജുകൾ തുടങ്ങിയവയിൽ ഒരു 
കോളേജ് യൂണിയൻ അത് ഏത് പേരിൽ 
അറിയപ്പെട്ടാലും ഉണ്ടായിരിക്കേണ്ടതാണ് . 

ഈ 
സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ വന്ന് ആറ് 
മാസത്തിനുള്ളിൽ കോളേജ് യൂണിയൻ 
രൂപീകരിക്കേണ്ടതും രൂപീകരിച്ച വിവരം 
സർവ്വകലാശാലയെ അറിയിക്കേണ്ടതാണ് . 
കോളേജ് സ്പോർട്സ് കൗൺസിൽ- സർവ്വകലാ | ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
ശാലയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾ , വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
സ്ഥാപനങ്ങൾ , 

സ്വയംഭരണ കോളേജുകൾ , | മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
അനുബന്ധ കോളേജുകൾ , അക്കാദമിക ചേർക്കേണ്ടതാണ് . 
സ്വയംഭരണം നൽകിയ 

കോളേജുകൾ , 
എന്നിവയിലും സർവ്വകലാശാല ബോർഡ് ഓഫ് 
ഗവർണേഴ്സ് നിശ്ചയിക്കുന്ന മറ്റ് അക്കാദമിക 
സ്ഥാപനങ്ങളിലും ഒരു കോളേജ് സ്പോർട്സ് 
കൗൺസിൽ രൂപീകരിക്കേണ്ടതാണ് . വിദ്യാർത്ഥി 
കളും അധ്യാപകരും അടങ്ങുന്ന പ്രസ്തുത കോളേജ് 

പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ 
സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കായിക , 
ഗെയിംസ് , മറ്റ് ശാരീരികക്ഷമതാ പരിപാടികൾ 
നടത്തുകയും മേൽനോട്ടം വഹിക്കുകയും 
ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് . ഈ 
സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ 

വന്ന് 

ആറ് 
മാസത്തിനുള്ളിൽ കോളേജ് 

പോർട്സ് 
കൗൺസിൽ രൂപീകരിക്കേണ്ടതും രൂപീകരിച്ച 
വിവരം സർവ്വകലാശാലയെ അറിയിക്കേണ്ടതാണ് . 
എന്നാൽ സർവ്വകലാശാലയിലെ 


- 


പഠന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


9 


15 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 8 


വകുപ്പുകൾക്ക് വേണ്ടി കോളേജ് സ്പോർട്സ് 
കൗൺസിലിന് സമാനമായ ഒരു സമിതി അതിന്റെ 
ഘടന , രൂപീകരണം , അധികാരങ്ങൾ , ചുമതലകൾ , 
കർത്തവ്യങ്ങൾ , എന്നിവയെ സംബന്ധിച്ച് 
സിന്ഡിക്കേറ്റ് തീരുമാനിക്കേണ്ടതാണ് . 
അധ്യാപക രക്ഷാകർതൃ സമിതി വിദ്യാർത്ഥി | ' ആറ് മാസത്തിനുള്ളിൽ ' എന്നീ 
കളുടെ മാതാപിതാക്കളും രക്ഷകർത്താക്കളും വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
സ്ഥാപനത്തിലെ അധ്യാപകർ അടക്കമുള്ള എല്ലാ മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
ജീവനക്കാരുമായി ഊഷ്മളമായ ബന്ധം | ചേർക്കേണ്ടതാണ് . 
സ്ഥാപിക്കാനും , പ്രോത്സാഹിപ്പിക്കാനും , സർവ്വകലാ 
ശാലയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾ , 
സ്ഥാപനങ്ങൾ , സ്വയംഭരണ കോളേജുകൾ , 
അനുബന്ധ കോളേജുകൾ , അക്കാദമിക 
സ്വയംഭരണം നൽകിയ കോളേജുകൾ , എന്നിവ 
യിലും 

സർവ്വകലാശാല ബോർഡ് ഓഫ് 
ഗവർണേഴ്സ് നിശ്ചയിക്കുന്ന മറ്റ് അക്കാദമിക 
സ്ഥാപനങ്ങളിലും ഒരു അധ്യാപക രക്ഷാകർതൃ 
സമിതി രൂപീകരിക്കേണ്ടതാണ് . ഈ സ്റ്റാറ്റ്യൂട്ടുകൾ 
പ്രാബല്യത്തിൽ വന്ന് ആറ് മാസത്തിനുള്ളിൽ 
കോളേജ് സ്പോർട്സ് കൗൺസിൽ രൂപീകരി 
ക്കേണ്ടതും രൂപീകരിച്ച വിവരം സർവ്വകലാശാലയെ 
അറിയിക്കേണ്ടതാണ് . 
പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്ഥാപനത്തിലെ 
പൂർവ്വ വിദ്യാർത്ഥികളും പ്രസ്തുത സ്ഥാപനത്തിലെ 
അധ്യാപകരും അംഗങ്ങളായിട്ടുള്ള പൂർവ്വ 
വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ സർവ്വകലാ 
ശാലയിലും സർവ്വകലാശാലയുമായി അഫിലിയേറ്റ് 
ചെയ്ത കോളേജുകൾ , സ്ഥാപനങ്ങൾ , സ്വയം 
ഭരണ കോളേജുകൾ , അനുബന്ധ കോളേജുകൾ , 
അക്കാദമിക സ്വയംഭരണം നൽകിയ കോളേജുകൾ 
എന്നിവയിലും രൂപീകരിക്കേണ്ട താണ് . 

ഈ 


16 


അദ്ധ്യായം 4 
സ്റ്റാറ്റ്യൂട്ട് 9 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part III 


17 


സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ വന്ന് ആറ് 
മാസത്തിനുള്ളിൽ കോളേജ് 

പോർട്സ് 
കൗൺസിൽ രൂപീകരിക്കേണ്ടതും രൂപീകരിച്ച 
വിവരം സർവ്വകലാശാലയെ അറിയിക്കേണ്ടതാണ് . 
എന്നാൽ സർവ്വകലാശാലയിലെ 

പഠന 
വകുപ്പുകൾക്ക് ആകയായി പൂർവ്വ വിദ്യാർത്ഥി 
സംഘടനയ്ക്ക് സമാനമായ ഒരു സമിതി അതിന്റെ 
ഘടന , രൂപീകരണം , അധികാരങ്ങൾ , കടമകൾ , 
കർത്തവ്യങ്ങൾ , എന്നിവയെ സംബന്ധിച്ച് 

സിൻഡിക്കേറ്റ് തീരുമാനിക്കേണ്ടതാണ് . 
അദ്ധ്യായം 6 ട്രാൻസ്ഫർ ചെയ്ത അഫിലിയേഷന്റെ 

പുനഃ | ' ആറ് മാസത്തിനുള്ളിൽ എന്നീ 
സ്റ്റാറ്റ്യൂട്ട് 2 പരിശോധന ഈ 

സ്റ്റാറ്റ്യൂട്ടുകളിൽ വ്യവസ്ഥ | വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
ചെയ്തിട്ടുള്ള നടപടിക്രമം പാലിച്ചുകൊണ്ടാണോ | മാസത്തിനുള്ളിൽ ' എന്നീ വാക്കുകൾ 
സ്ഥാപനങ്ങളും അവയിൽ അഫിലിയേറ്റ് ചെയ്ത് ചേർക്കേണ്ടതാണ് . 
എഞ്ചിനീയറിംഗ് കോഴ്സുകളും ആക്റ്റ് നിലവിൽ 

ശേഷം ട്രാൻസ്ഫർ ചെയ്തതെന്ന് പുനഃ 
പരിശോധിക്കുന്നതും അതിൻ പ്രകാരമല്ല എന്ന് 
കാണുന്ന 

പാലിക്കേണ്ട വ്യവസ്ഥകൾ 
ഏതൊക്കെയെന്ന് പരിശോധിക്കാനും പ്രസ്തുത 
വ്യവസ്ഥകൾ ഈ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രാബല്യത്തിൽ 
വന്ന് ആറ് മാസത്തിനുള്ളിൽ അവ പാലിച്ചുവെന്ന് 
ഉറപ്പ് വരുത്തുവാനും സിന്ഡിക്കേറ്റിന് അധികാര 
മുണ്ടായിരിക്കുന്നതാണ് . അങ്ങനെ നിർദേശിക്കുന്ന 
വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ലാ എന്ന് കാണുന്ന പക്ഷം 
ആവശ്യമായ തുടർ തീരുമാനങ്ങൾ എടുക്കാൻ 
സിൻഡിക്കേറ്റിന് അധികാരമുണ്ടായിരിക്കുന്ന 

താണ് . 
അദ്ധ്യായം 7 സർക്കാർ അനുവദിച്ച തസ്തികകളിലേക്ക് ' ആറ് മാസം ' എന്നീ വാക്കുകൾക്ക് പകരം 
സ്റ്റാറ്റ്യൂട്ട് 38 ഭാഗം II | ഓപ്ഷൻ വഴി നിയമനത്തിനുള്ള അവസരം | ' ഒരു വർഷം ആറ് മാസം ' എന്നീ വാക്കുകൾ 
ഉപ് സ്റ്റാറ്റ്യൂട്ട് 13 നൽകൽ -ഈ സ്റ്റാറ്റിയൂട്ട് നിലവിൽ വന്ന് ആറ് ചേർക്കേണ്ടതാണ് . 

മാസത്തിനുള്ളിൽ , തത്സമയം നിലവിലുള്ള 


വന്ന 


പക്ഷം 


18 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


11 


ഏതെങ്കിലും നിയമ പ്രകാരം കേരള പബ്ലിക് 
സർവ്വീസ് കമ്മീഷൻ നേരിട്ട് നിയമനം വഴി 
നികത്തേണ്ടതായ തസ്തികകളിലെ ഒഴിവുകൾ 
ഒഴികെ , സർവ്വകലാശാല സ്ഥാപിക്കുന്നത് വഴി 
ബാധിക്കപെടുന്ന ഈ ആക്ടിലെ പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ള ഏതൊരു സർവ്വകലാശാലയിൽ 
നിന്നും സമാന തസ്തിക വഹിക്കുന്നവർക്ക് 
സർവ്വകലാശാലയിലേക്ക് സർക്കാർ അനുവദിച്ച 
വിവിധ തസ്തികകളിലെ ( കാറ്റഗറി ) ശേഷമുള്ള 
ഒഴിവുകളിലേക്ക് നിയമനത്തിന് ഓപ്ഷൻ 
നൽകാവുന്നതാണ് . അപ്രകാരം 

ഓപ്ഷൻ 
നല്കുന്നവരിൽ ബന്ധപ്പെട്ട സർവ്വകലാശാലയിൽ 
അയാൾക്ക് പ്രസ്തുത കാറ്റഗറിയിലുള്ള 
സീനിയോറിറ്റി തീയതി ക്രമത്തിൽ സർവ്വകലാ 
ശാലയിൽ ഈ കാറ്റഗറിയിൽ ഓപ്ഷൻ വഴി 
നിയമനത്തിന് അർഹത നേടുന്നതാണ് . പ്രസ്തുത 
സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സർവ്വകലാ 

സർവ്വീസിൽ പ്രസ്തുത തസ്തികയിൽ 
സീനിയോറിറ്റി നേടുന്നതുമാണ് . ഈ തത്വം 
പാലിച്ചുകൊണ്ടായിരിക്കും ഈ സ്റ്റാറ്റിയൂട്ട് നിലവിൽ 
വന്ന് ആറ് മാസം തികയുന്ന തീയതി 
സർവ്വകലാശാല സർവ്വീസിൽ ഓരോ തസ്തിക 
യിലും ഓപ്ഷൻ വഴി പ്രവേശിച്ച ഓരോ കാറ്റഗറി 
ജീവനക്കാരന്റെയും സീനിയോറിറ്റി നിശ്ചയിക്ക 

പ്പെടുന്നത് . 
അദ്ധ്യായം 7 

കേരള 

പബ്ലിക് സർവ്വീസ് കമ്മീഷൻ വഴി 
സ്റ്റാറ്റ്യൂട്ട് 38 ഭാഗം II | സർവ്വകലാശാല സർവീസിൽ നിയമനം നടത്തുന്നത് 
ഉപ് സ്റ്റാറ്റ്യൂട്ട് 14 സംബന്ധിച്ച് - ഈ സ്റ്റാറ്റിയൂട്ടുകൾ പ്രാബല്യത്തിൽ 

വന്ന് ആറ് മാസം പൂർത്തിയായ തീയതിക്ക് 
ശേഷം , ആക്റ്റിലെ 

വ്യവസ്ഥകൾ 
ആവശ്യപ്പെടുന്ന പ്രകാരം സർവ്വകലാശാല സർവീ 
സിലേക്ക് കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ വഴി 


ശാല 


വര 


19 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12 


KERALA GAZETTE 


Part III 


നേരിട്ട് നിയമനം നടത്തേണ്ട വിഭാഗം തസ്തികകൾ 
ഏതൊക്കെ എന്നും ഓരോന്നിന്റെയും എണ്ണം 
എത്രയെന്നും അവയിലേക്ക് ഈ സ്റ്റാറ്റിയൂട്ടുകൾ 
പ്രകാരം നിയമനം നടത്താൻ ബോർഡ് ഓഫ് 
ഗവർണേഴ്സ് നടപടി സ്വീകരിച്ച് ഉറപ്പാക്കേണ്ടതു 
മാണ് . 


20 


തയ്യാറാക്കി 


21 


അദ്ധ്യായം 7 എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതികശാസ്ത്ര ' ആറ് മാസത്തിനകം എന്നീ 
സ്റ്റാറ്റ്യൂട്ട് 38 ഭാഗം സർവ്വകലാശാല സർവീസിന്റെ രൂപീകരണം = | വാക്കുകൾക്ക് പകരം ' ഒരു വർഷം ആറ് 
ll ഉപ സ്റ്റാറ്റ്യൂട്ട് 15 സർവ്വകലാശാലയിൽ എ . പി . ജെ . അബ്ദുൾ കലാം മാസത്തിനകം എന്നീ വാക്കുകൾ 

സാങ്കേതികശാസ്ത്ര സർവ്വകലാശാല സർവ്വീസ് ചേർക്കേണ്ടതാണ് . 
( ആദ്യ സ്റ്റാറ്റിയൂട്ടുകളുടെ ആവശ്യത്തിന് 
' സർവ്വകലാശാല സർവ്വീസ് ' എന്ന് അറിയപ്പെടുന്ന 
താണ് ) എന്ന സർവ്വീസ് രൂപീകരിക്കപ്പെടുന്നതാണ് . 
സർവ്വകലാശാല സർവ്വീസിൽ ഉൾപെടുന്നവരുടെ 
പട്ടിക ആദ്യ സ്റ്റാറ്റിയൂട്ടുകൾ നിലവിൽ വന്ന് ആറ് 
മാസത്തിനകം സിൻഡിക്കേറ്റ് 

പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ് . 
അദ്ധ്യായം 7 എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതികശാസ്ത്ര ' ആറ് മാസം എന്നീ വാക്കുകൾക്ക് പകരം 

' 
സ്റ്റാറ്റ്യൂട്ട് 38 ഭാഗം സർവ്വകലാശാല സർവീസിലെ സീനിയോറിറ്റി ' ഒരു വർഷം ആറ് മാസം ' എന്നീ വാക്കുകൾ 
IV ഉപ് സ്റ്റാറ്റ്യൂട്ട് 16 | സംബന്ധിച്ച് എ . പി . ജെ . അബ്ദുൾ കലാം ചേർക്കേണ്ടതാണ് . 

സാങ്കേതികശാസ്ത്ര സർവ്വകലാശാല സർവീസിൽ 
വിവിധ കാറ്റഗറികളിലേക്ക് ഈ സ്റ്റാറ്റിയൂട്ടുകൾ 
നിലവിൽ വരുന്നതിന് മുൻപും ആറ് മാസം 
തികയുന്ന തീയതി 

വരെയും 

ഓപ്ഷൻ വഴി 
പ്രസ്തുത കാറ്റഗറികളിലേക്ക് നിയമനം 
ലഭിച്ചവർക്ക് അവരവരുടെ മാതൃസർവ്വ കലാശാല 
യിലെ 

കാറ്റഗറിയിൽ നിശ്ചയിച്ചിരുന്ന 
സീനിയോറിറ്റി തീയതി കണക്കാക്കിയായിരിക്കും 
സർവ്വകലാശാല സർവീസിൽ പ്രസ്തുത 
കാറ്റഗറികളിൽ സീനിയോറിറ്റി നിശ്ചയിക്കാനുള്ള 
മാനദണ്ഡം . 


സമാന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


02th November 2021 


KERALA GAZETTE 


13 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ) . 


2020 - ലെ എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ 
ആദ്യ സ്റ്റാറ്റ്യൂട്ടുകൾ കേരള സർക്കാർ കേരള ഗസറ്റിൽ വാല്യം 9 നമ്പർ 1769 ആയി 2020 
ഓഗസ്റ്റ് 5 -ാം തീയതിയിലെ വിജ്ഞാപനത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു . 2015 - ലെ എ . 
പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല ആക്ടിലെ ( 2015 - ലെ 17 ) 
43 -ാം വകുപ്പ് 2 - ::ം ഉപവകുപ്പ് പ്രകാരം ആദ്യ സ്റ്റാറ്റ്യൂട്ടുകൾ സർവ്വകലാശാലയുടെ 
ബോർഡ് ഓഫ് ഗവേർണേഴ്സിന് ഭേദഗതി ചെയ്യാൻ അധികാരം നൽകുന്നു . 43 -ആം 
വകുപ്പ് 2 - ആം ഉപവകുപ്പ് ( vi ) ഖണ്ഡ പ്രകാരം ബോർഡ് ഓഫ് ഗവേർണേഴ്സ് പാസ്സാക്കിയ 
ഭേദഗതി പ്രാബല്യത്തിൽ വരണമെങ്കിൽ ബഹുഃ ചാൻസലറുടെ അനുമതി ആവിശ്യമാണ് . 
2021 ജൂൺ 11 - ::::ം തീയതി സർവ്വകലാശാലയുടെ ബോർഡ് ഓഫ് ഗവേർണേഴ്സ് 
പാസ്സാക്കിയ ആദ്യ സ്റ്റാറ്റ്യൂട്ടുകളുടെ ഭേദഗതികൾക്ക് 2021 ജൂലൈ മാസം 23 -ാം തീയതി 
ബഹുഃ ചാൻസലർ അനുമതി നൽകി . 2015 - ലെ എ . പി . ജെ . അബ്ദുൾ കലാം സാങ്കേതിക 
ശാസ്ത്ര സർവകലാശാല ആക്ടിലെ 48-00 : 00 വകുപ്പ് 

പ്രകാരം സ്റ്റാറ്റ്യൂട്ടുകൾ 
സർവ്വകലാശാല ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ് . 


ലക്ഷ്യം 


നിറവേറ്റുന്നതിന് 


ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 


ഈ 


മേൽപ്പറഞ്ഞ 
വിജ്ഞാപനം . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2021 


Digitally signed by Salim A 
Date : 2021.1 1.02 ( 4 : 12-26 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


